Regn . No. KERBIL /2012 / 45073 
- dated 5 - 9 -2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
| KL/TV ( N )/12/ 12 -14 


! 


Rose Ne, we prou 


T 


14100AN 


: 


GOVERNS 


* 


കയ 


. It 

ള സർക 
WMENT OF 


ാർ.. 


- 
- 


KERALA 


- 
-- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


2nd October 2012 
2012 ഒക്ടോബർ 2 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 17 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Aswina 1934 
1934 ആശ്വിനം 10 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ലേല പരസ്യം 

ദർഘാസുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം 

- തൃശ്ശൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
നമ്പർ എ . ഇ .(1) 432/ 2010 . 

2012 സെപ്റ്റംബർ 14 . 

പേർക്ക് വാങ്ങിയ ഡി . ഡി. അടക്കം മുദ്രണം ചെയ്ത കവർ 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ അ സി സ്റ്റന്റ് നിശ്ചിത ദിവസം പകൽ 3 മണിക്ക് മുൻപ് കിട്ടത്തക്കവിധം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) ഓഫീസിൽ താഴെ - സമർപ്പിക്കേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്തതോ 
പറയുന്ന ഉപകരണങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വൈകി കിട്ടിയതോ ആയ ദർഘാ സു കൾ യാതൊരു 
ഏത് നിലയിലാണോ അതേ നിലയിൽ ഈ ഓഫീസിൽ വെച്ച് കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
2012 ഒക്ടോബർ 20 - ന് 3. 30 മണിക്ക് പരസ്യമായി ലേലം/ 

ദർഘാ സു കൾ സമർപ്പിക്കുന്ന ക വ റിന്റെ പുറത്ത് 
ദർഘാസ് നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്ന 

- “ പ്രേയറുകളും അനുബന്ധ ഉപകരണങ്ങളും ലേലത്തിനുള്ള 
താ ണ്. ദർഘാ സു കൾ അന്നേദിവസം 3 മണിക്ക് മുൻപ് 

ദർഘാസ് എന്നും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസുകൾ കിട്ടി 
ലഭിക്കേണ്ടതാണ്. ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു 

കഴിഞ്ഞാൽ നിശ്ചിത ദിവസം പരസ്യലേലവും ഉണ്ടായിരിക്കുന്ന 
ന്നവർ 1,000 ടോക്കൺമണിയായി ഓഫീസിൽ മുൻകൂർ 

താണ്. ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 1,000 
അടച്ചിരിക്കേണ്ടതാണ്. ടി തുക ലേലത്തിന് ശേഷം തിരിച്ചു 

നിത്തദ്രവ്യം പണമായി 1 മണിക്ക് ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
നൽകുന്നതാണ്. 

- പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ഇനം - 142 റോക്കർ സ് പയ റു കളും അ നു ബന്ധ 

ലേലത്തിലോ ദർഘാസിലോ ഏറ്റവും കൂടുതൽ തുക കാണി 
സാമഗ്രികളും. 

ക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ 
നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. 

സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗവും വിൽപ്പന നികുതിയും 

അപ്പോൾതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ബാക്കി 
ദർഘാസ് പ്രതത്തിന്റെ വില 400 + 4 % വാറ്റ്. 

തുകയും വിൽപ്പന നികുതിയും ലേലം/ ദർ ഘാ സു കൾ 
ലേല തീയതിയും സമയവും 20- 10 -2012, 3.30 മണി. 

സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച് ഒരാഴ്ചയ്ക്കകം അടച്ച് 


2nd OCT. 2012 ] 


AGRICULTURE DEPARTMENT 


46 


പയറുകളും അനുബന്ധ ഉപകരണങ്ങളും സ്വന്തം ചിലവിൽ അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്ന 
നീക്കം ചെയ്യേണ്ടതാണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ താ ണ്. പര സ്യ ത്തിൽ ഉൾപ്പെടു ത്തിയ പയറു കളും 
നിര ത ദ വ്യവും അടച്ച തുകയും സർക്കാരിലേക്ക് മുതൽ അനുബന്ധ ഉപകരണങ്ങളും പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
കൂട്ടു ന്നതും ഇതുമൂലം സർക്കാരിന് വരുന്ന നഷ്ടം ഓഫീസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. ദർഘാസ് 
ടിയാനിൽനിന്നും ഈടാക്കുകയും മറ്റു നിയമ നടപടികൾ പ്രതികകൾ അന്നേദിവസം 1 മണി വരെ ലഭിക്കുന്നതാണ്. 
സ്വീകരിക്കുന്നതുമാണ്. 

ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവശാലും 

തിരികെ ലഭിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
-- നിലവിലുള്ള ലേലം സംബന്ധമായി എല്ലാ സർക്കാർ 

നിന്നും അറിയാവുന്നതാണ്. 
നിയമങ്ങളും ഈ ലേല ദർഘാസിനും ബാധകമായിരിക്കും. 
ലേലം യാതൊരു കാരണവും കൂടാതെ മൊത്തമായോ ഭാഗിക 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മായോ മാറ്റി വെയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഉള്ള അധികാരം കൃ ഷി അസിസ്റ്റന്റ് എക്സ് സികട്ടീവ് നാഷണൽ ഹൈവേ ബിൽഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കും. ലേലം/ദർഘാസ് ദിവസം 2 -ാം നില , ചെമ്പൂക്കാവ്, തൃശ്ശൂർ. എഞ്ചിനീയർ (കൃഷി). 


E 


| 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ എസ്. എസ്. എഫ്. എം . 04/ 2012. 

| 2012 സെപ്റ്റംബർ 12. 
- പാലക്കാട് ജില്ലയിൽ മുതലമടയിൽ പ്രവർത്തിക്കുന്ന മുതലമട സംസ്ഥാന വിത്തുല്പാദന കേന്ദ്രത്തിലെ 11 മാവിൻ മരങ്ങളും 
6 എലപ്പ മരങ്ങളും 14 പനകളും ഒരു തേക്കിൻ മരവും 18 മറ്റു ഇനങ്ങളിൽപ്പെട്ട മരങ്ങളും ടെണ്ടർ/ ലേലം ചെയ്യുന്നതിന് 
സംസ്ഥാന വനംവകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു. ആയത് 17 - 10 -2012 ഉച്ചയ്ക്ക് 2.30 മണിക്ക് ടെണ്ടർ/ ലേലം നടത്തുവാൻ 
സീനിയർ കൃഷിഓഫീസർ തീരുമാനിച്ചിരിക്കുന്നു . 


മരങ്ങളുടെ വിശദവിവരം 


ടി . 


Species 


Total 
Numbers 


Timber Volume 

in CU . M 


No. 


Fire wood Volume 

| in M. T. 


6.193 
1. 750 


Mavu 
Elappa 
Palm Trees 
Teak 
Other Species 


14 Nos . 


0 . 593 


0 .268 


4. 450 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 2012 ഒക്ടോബർ 17 -ാം തീയതി 12 മണിവരെ 

ഫോറത്തിന്റെ വിലയും നികുതിയും ആഫീസിൽ അടച്ച് വാങ്ങേണ്ടതാണ്. ആയതിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല . 
2. ദർഘാസിൽ പങ്കെടുക്കുന്ന കക്ഷികൾ - 500 നിരതദ്രവ്യതുക ഓഫീസിൽ കെട്ടിവെയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
എല്ലാ പേജുകളിലും ടെണ്ടറുകാരൻ ഒപ്പിടേണ്ടതും കൂടാതെ ടെണ്ടർ കൊണ്ടയാൾ ടെണ്ടർ ഫോറത്തിന്റെ പേജിലുള്ള 

പ്രാഥമിക കരാർ - 50- ന്റെ സർക്കാർ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ 17 - 10 - 2012 ബുധനാഴ്ച 2 മണിക്കുള്ളിൽ സീനിയർ കൃഷി ഓഫീസർ, മുതലമട സംസ്ഥാന 
വിത്തുല്പാദനകേന്ദ്രം, മുതലമട എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറിനുമുകളിൽ “മാവ്- തേക്ക് ടെണ്ടർ-2012 എന്ന് വ്യക്ത 
മായി എഴുതിയിരിക്കണം. 


4. ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് മേൽക്കാണിച്ച് ഓരോ ഇനത്തിലുള്ള മരത്തിനും അനുബന്ധ വിറകുകൾക്കും 

നൽകുവാൻ തയ്യാറുള്ള വില അക്കത്തിലും അക്ഷരത്തിലും പ്രാദേശിക ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 
- മുദ്രവച്ച ദർഘാസുകൾ 17 - 10 -2012 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2.30 മണിക്ക് സീനിയർ കൃഷി ആഫീസറോ സീനിയർ കൃഷി 
ആഫീസർ അധികാരപ്പെടുത്തുന്ന ആളോ തുറന്ന് പരിശോധിക്കുന്നതും ടെണ്ടർ സമർപ്പിച്ചവരെമാത്രം ഉൾപ്പെടുത്തി 
പരസ്യലേലം നടത്തുന്നതും ഏററവും കൂടിയ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുടെ പേർക്ക് താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. 


2nd OCT. 2012 ] 


AGRICULTURE DEPARTMENT 


6. താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസുകൾ ബന്ധപ്പെട്ട മേലധികാരികളുടെ അനുമതിക്ക് വിധേയമായി സ്ഥിരപ്പെടുത്തു 

ന്നതും ഇത് സംബന്ധിച്ച് മേലധികാരികളുടെ തീരുമാനം അന്തിമമായിരിക്കും. 
7. ടെണ്ടർ ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെമൂന്നിലൊന്ന് ഭാഗം അപ്പോൾത്തന്നെ ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
ദർഘാസുകാരൻ ദർഘാസിൽ നിന്നും പിൻമാറിയാൽ ഈ തുക തിരികെ ലഭിക്കുന്നതല്ല. 


8. ദർഘാസ് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക അടച്ചശേഷം 7 

ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ മേൽപ്പറഞ്ഞ മര ങ്ങളും അനുബന്ധ വിറകു കളും ഫാമിൽ നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. 
പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ടെണ്ടർ റദ്ദ് ചെയ്യുവാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം സീനിയർ കൃഷി 
ആഫീസർക്കുണ്ടായിരിക്കും. ഏതെങ്കിലും കാരണ വശാൽ ദർഘാസ് സംബന്ധിച്ച തീയതി അവധിയാകുന്നപക്ഷം 
അതിനടുത്ത പ്രവർത്തിദിവസം ഈ നിബന്ധനകൾക്ക് അനുസൃതമായി ഇടപാടുകൾ നടത്തുന്നതാണ്. 

കൂടാതെ മറ്റ് സർക്കാർ ദർഘാസുകൾക്കുള്ള നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
11. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണിവരെ ഒരു 

ഉദ്യോഗസ്ഥന്റെ സാന്നിദ്ധ്യത്തിൽ മരങ്ങൾ പിരശോധിക്കാവുന്നതാണ്. 
12. കൂടുതൽ വിവരങ്ങൾക്ക് മുതലമട സംസ്ഥാന വിത്തുല്പാദന കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
13 . വൈകിയെത്തുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


സംസ്ഥാന വിത്തുല്പാദന കേന്ദ്രം, 
മുതലമട. 


- ( ഒപ്പ്) 
സീനിയർ കൃഷി ആഫീസർ. 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി . 1401/ 2012 . 

- 2012 ആഗസ്റ്റ് 22. 
-മുണ്ടേരി വിത്തുകൃഷി തോട്ടത്തിൽ വിളവെടുത്ത WCT 
ഇന ത്തിൽപ്പെട്ട ഏക ദേശം 40000 എണ്ണം നാളി കേരം 
ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു . 

ഉദ്ദേശ അടങ്കൽ തുക - 1,20,000. 


5. ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗം ( 1/ 3 ) 
അന്നുതന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. 
മലപ്പുറം പിൻ സിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ 
ലേലം അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 
7 ദിവസത്തിനുള്ളിൽ മുഴുവൻ സംഖ്യയും അടച്ച് 
നാളികേരം സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കം ചെയ്യേണ്ടതുമാണ്. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 9 - 10 - 2012 - ന് പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ 
സമർപ്പിക്കേണ്ടതുമാണ്. അന്നുതന്നെ 3.30 - ന് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെ യോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


- 6. ടെണ്ടർ ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


7. ടെണ്ടറിൽ ഒരു നാളികേരത്തിന്റെ വില അക്കത്തിലും 
അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 


2. നിരതദ്രവ്യമായി 3,000 , 9 - 10 - 2012 - ന് 3 മണിക്ക് 

മുമ്പായി അടയ്ക്കേണ്ടതാണ്. 


- 8. ടെണ്ടർ / ലേലം ഒറ്റയ്ക്കോ, കൂട്ടായോ റദ്ദാക്കുവാനോ, 

നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


3 . 


- ടെണ്ടർ ഫോമിന്റെ വില - 400 + വിൽപ്പന നികുതി 
ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ 
ആവശ്യമുള്ളവർ 450 ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
പേരിൽ മണിയോർഡർ അയക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ആഫീസ് 
ഉത്തരവാദി ആയിരിക്കുകയില്ല . 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


10 . ടെണ്ടർ/ ലേലദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


ടെണ്ടർ ഫോമുകൾ, “ ഡെപ്യൂട്ടി ഡയറക്ടർ, 
വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി പി. ഒ., മലപ്പുറം ജില്ല , 
പിൻ- 679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിന് പുറത്ത് “നമ്പർ സി . 1401/ 2012 പ്രകാരമുള്ള 
WCT ഇ ന ത്തിൽപ്പെട്ട ഏക ദേശം 40000 എണ്ണം 
നാളി കേര ടെണ്ടർ എന്ന് നാമകരണം 
ചെയ്യേണ്ടതുമാണ്. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


